Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


ം 


കേ 


- 


GOVE 


ക്കാർ. 


രള സർക് 
WNMENT OF 


- 


- 


OF KERA 


- 
- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 1 


Vol. II | 
വാല്യം 2 [ 


22nd January 2013 
2013 ജനുവരി 22 
2nd Magha 1934 
- 1934 മാഘം 2 


A 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Ground Water Department 


TENDER NOTICE 


നമ്പർ ജി . ഡബ്ല . ഇ / 666 / 11. 


2012 ഡിസംബർ 26. 


വിതരണം ചെയ്യുന്ന സാധനത്തിന്റെ വിവരങ്ങൾ ISI 
marked India Mark II ( Standard ) Deep well Hand Pump 
confirming to IS : 15500 (Part II) 2004 complete with 
10 Nos. GI pipe (B -Class) 3m long 32 mm bore both end 
threaded with one end socket and 10 Nos . connecting 
rods -- 5 Nos. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂ ജ ല 
വകുപ്പ്, എറണാകുളം താഴെ പറയുന്ന സാധനങ്ങൾ വിതരണം 
ചെയ്യു ന്ന തിന് മത്സ ര സ്വഭാ വമുള്ള പ്രത്യേകംമുദ്രവച്ച 
ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു. 

ദർഘാസുകൾ 28-1-2013 മുതൽ 31-1-2013 വരെ പ്രവൃത്തി 
ദിവസം ഉച്ചയ്ക്ക് ഒരുമണി വരെ ഭൂജലവകുപ്പ് എറണാകുളം 
ജില്ലാ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതും 31 -1- 2013 ഉച്ചയ്ക്ക് 2 
മണിക്ക് ടി ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 

വൈകിട്ട് 3 മണിക്ക് ജില്ലാ ഓഫീസറോ അദ്ദേഹം അധികാരപ്പെ 
ടുത്തിയ ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള ദർഘാസുകാ 
രുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണ 
വശാൽ അന്നേ ദിവസം അവധിയായാൽ തൊട്ടടുത്ത പ്രവർത്തി 
ദിവസം മേൽ ദർഘാസ് സംബന്ധിച്ച എല്ലാ നടപടിക്രമങ്ങളും 
നടത്തുന്നതുമായിരിക്കും. 
- ദർഘാസ് നമ്പർ GWE / 12 /12 -13. 


നിരതദ്രവ്യം- 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില 
കാലാവധി 30 ദിവസം. 


400 + വി . നി . 


ദർഘാസ് ഫോറത്തിന്റെ വില ചെക്കായോ ഡ്രാഫ്റ്റായോ 
സ്വീക രി ക്കു ന്ന ത ല്ല . ദർഘാസ് പ്രമാ ണ ങ്ങൾ പരസ്പരം 

കൈമാറു വാൻ പാടുള്ളതല്ല. നിശ്ചിത സമയത്തിനുശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ക്വാട്ട് ചെയ്യുന്ന 
തുകയുടെ 1 % നിരതദ്രവ്യം ജില്ലാ ഓഫീസർ, ഭൂജലവകുപ്പ്, 
എറണാകുളം എന്ന പേരിൽ ഏതെങ്കിലും പൊതുമേഖലാ 


ബാങ്കിന്റെ കാക്ക നാട് ശാഖ യിൽ മാറാവുന്ന ഡിമാന്റ് 
ഡാഫ്റ്റായി സമർപ്പിക്കേണ്ടതാകുന്നു . ദർഘാസുകൾ അംഗീകരി 
ക്കുന്നതിനും തിരസ്കരിക്കുന്നതിനുമുള്ള അധികാരം ഭൂജല 
വകുപ്പ് എറണാകുളം ജില്ലാ ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 
ഭൂജലവകുപ്പിലെ ദർഘാസ് സംബന്ധിച്ച എല്ലാ നിയമങ്ങളും 
ഇതിനും ബാധ ക മാ യി രി ക്കും . ഇതു സം ബ ന്ധ മായ 
കൂടു തൽ വിവരങ്ങൾ ഭൂജല വകുപ്പ് എറണാകുളം ജില്ലാ 
ഓഫീസിൽ നിന്നും എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും നേരിട്ട് 
അന്വേഷിച്ച് അറിയാവുന്നതാകുന്നു. 


ജില്ലാ ഓഫീസ്, 
എറണാകുളം. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


